Reg . No. രജി. നമ്പർ 
KL/ TV ( N )/ 12/12 -14 


Government of Kerala 
കേരള സർക്കാർ 

2012 


. 


- 


- 


- 


, 


ക 


ാർ 


GOVEL 


രള സർക് 
WMENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


THIRUVANANTHAPURAM , TUESDAY 


No. | 30 


Vol. IVII ) 
വാല്യം 57 ) 


24th July 2012 
2012ജൂലൈ 24 
2nd Sravana 1934 
1934 {i mh W W 2 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Commissionerate of Land Revenue 


KOLLAM DISTRICT 


ലേല പരസ്യം 


( 1) 


സ്വന്തം ചെലവിൽ ലേലസാധനങ്ങൾ നീക്കം ചെയ്യേണ്ടതുമാണ്. 
സാധാരണ സർക്കാർ ലേ ങ്ങളെ സംബന്ധിച്ചുള്ള എല്ലാ 
നിബന്ധനകളും ഈ ലേലത്തിലും ബാധകമായിരിക്കുന്നതാണ്. 
ലേലത്തെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ചക്കുവരയ്ക്കൽ 
വില്ലേജാഫീസിൽനിന്നും അറിയാവുന്നതാണ്. 


(2 ) 


നമ്പർ ഡി - 5543 / 2012 . 

2012 ജൂൺ 27 . 
-- കൊട്ടാരക്കര താലൂക്കിൽ ചക്കു വരയ്ക്കൽവില്ലേജിൽ 
പുറമ്പോക്ക് സ്ഥലത്ത് നിന്നും മുറിച്ചിട്ടിരിക്കുന്ന രണ്ട്മൂട് 
ആഞ്ഞിലിമരങ്ങൾ 27 - 7 - 2012 -ാം തീയതി രാവിലെ 11 മണിക്ക് 
( അവധി ദിവസമായാൽ തൊട്ടടുത്ത ദിവസം) പരസ്യമായി 
ലേലം ചെയ്യുന്നതാണ്. ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹി 
ക്കു ന്ന വർ മതിയായ നിര തദവ്യം കെട്ടി വച്ച് ലേല ത്തിൽ 
പങ്കെ ടു ക്കേ ണ്ടതും ഏറ്റവും കൂടുതൽ തുകയ്ക്ക് ലേലം 
വിളിക്കുന്നയാളുടെ പേരിൽ ലേലം താൽക്കാലികമായി ഉറപ്പിക്കു 
കയും നിരതദ്രവ്യം കഴിച്ചുള്ള ലേലത്തുകയും നിയമാനുസൃത 
നികുതിയും അപ്പോൾത്തന്നെ ഒടുക്കേണ്ടതും ലേലം സ്ഥിരീക 
രിച്ചുകൊണ്ട്ഉത്തരവ് ലഭിക്കുന്ന മുറയ്ക്ക് ലേലം കൊണ്ടയാൾ 


നമ്പർ ഡി - 7192/ 2012 . 

2012 ജൂൺ 27 . 
- കൊട്ടാരക്കര താലൂക്കിൽ കടയ്ക്കൽവില്ലേജിൽ കടയ്ക്കൽ 
മിനി സിവിൽ സ്റ്റേഷൻ നിർ മ്മി ക്കാ നുള്ള സ്ഥലത്ത് 
നിൽക്കുന്ന താഴെ പട്ടികയിൽ പറയുന്ന മരങ്ങൾ 30 -7 - 2012 -ാം 
തീയതി 3 മണിക്ക് (അവധി ദിവസമായാൽ തൊട്ടടുത്ത ദിവസം) 
കൊട്ടാ ര ക്കര താലൂ ക്കാ ഫീസിൽ വച്ച് കൊല്ലം റവന 
ഡിവിഷണൽ ഓഫീസർ/ ജില്ലാ കളക്ടർ അധികാരപ്പെടുത്തുന്ന 


ഉദ്യേഗസ്ഥൻ പരസ്യമായി ലേലം ചെയ്യുന്നതാണ്. ടി 
മരങ്ങൾക്ക് വനം വകുപ്പ് 1,09,940 വില നിശ്ചയിച്ചു നൽകി 
യിട്ടുള്ളതാണ്. ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ 
മതിയായ നിരതദ്രവ്യം കെട്ടിവച്ച് ലേലത്തിൽ പങ്കെടുക്കേണ്ടതും 
ഏറ്റവും കൂടുതൽ തുകയ്ക്ക് ലേലം വിളിക്കു ന്ന യാളുടെ 
പേരിൽ ലേലം താൽക്കാലികമായി ഉറപ്പിക്കുകയും നിരതദ്രവ്യം 
കഴിച്ചുള്ള ലേല ത്തു കയും നിയമാനുസൃത നികുതിയും 
അപ്പോൾത്തന്നെ ഒടുക്കേണ്ടതും ലേലം സ്ഥിരീകരിച്ചുകൊണ്ട് 
ഉത്തരവ്ലഭിക്കുന്നമുറയ്ക്ക് ലേലം കൊണ്ടയാൾ സ്വന്തം ചെലവിൽ 
ലേലസാധനങ്ങൾ നീക്കം ചെയ്യേണ്ടതുമാണ്. സാധാരണ 
സർക്കാർ ലേലങ്ങളെ സംബന്ധിച്ചുള്ള എല്ലാ നിബന്ധനകളും 
ഈ ലേലത്തിലും ബാധകമായിരിക്കുന്നതാണ്. ലേലത്ത 
സംബ ന്ധിച്ച് കൂടു തൽ വിവ ര ങ്ങൾ കട യ് ക്ക ൽ 
വില്ലേജാഫീസിൽനിന്നും അറിയാവുന്നതാണ്. 
ക്രമ ഇനം 

നെഞ്ചുയരത്തിലുള്ള 
നമ്പർ 

ചുറ്റുവണ്ണം ( സെ . മീ .) 
മാവ് 

185 


275 


220 


235 


പ്ലാവ് 


185 


155 


122 


175 


108 


പൊന്തൻവാഹ 

വേപ്പ് 
ശീമക്കൊന്ന 
തെങ്ങ് 


128 


6 എണ്ണം 


( ഒപ്പ്) 


റവന്യൂ ഡിവിഷണൽ 
ആഫീസ്, കൊല്ലം. 


റവന്യൂ ഡിവിഷണൽ ഓഫീസർ. 


